Kerala Gazette No. 30 dated 29th July 2014 . 
PART I 


GOVERN 


VMENT OF 


കേരള സർക്കാർ 


തൊഴിലും പുനരധിവാസവും ( ഡി ) വകുപ്പ് 


വിജ്ഞാപനം 


സ . ഉ . ( പി ) നമ്പർ 81/ 2014/ തൊഴിൽ. 


തിരുവനന്തപുരം, 2014 ജൂലൈ 10. 


തിരുത്ത് 


2013 ഒക്ടോബർ 29 -ാം തീയതിയിലെ ജി. ഒ. ( പി ) നമ്പർ 132/ 2013/ തൊഴിൽ എന്ന 
സർക്കാർ ഉത്തരവുപ്രകാരം പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിലെ വകുപ്പ് 3 (1) - ലെ 
" മരണമടയുന്ന തൊഴിലാളികളുടെ കുടുംബത്തിലെ നിയ മാ നു സ ത മായ ഒരു 
അവകാശിക്ക് 10,000 രൂപയാണ് ധന സഹാ യ മായി ഉള്ള ത് എന്നതിനു പകരം 
"മരണമടയുന്ന തൊഴിലാളിയുടെ നിയമാനുസൃതമായ ഒരു അവകാശിക്ക് 25, 000 രൂപയാണ് 
ധനസഹായമായി ഉള്ളത് എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


ടോം ജോസ്, 
പ്രിൻസിപ്പൽ സെക്രട്ടറി. 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപ ന ത്തിന്റെ ഭാഗമല്ല , എന്നാൽ അതിന്റെ പൊതു ഉദ്ദേശ്യം 
വെളിപ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാകുന്നു .) 


പ്ലാന്റേഷൻ ലേബർ ആക്ട് 1951 ( 1951- ലെ 69 -ാം ആക്ട് പ്രകാരമുള്ള തൊഴിലും 
പു ന ര ധി വാ സവും ( ഡി ) വകുപ്പിന്റെ 2013 ഒക്ടോബർ 29 -ാം തീയ തി യിലെ 
സ .ഉ . ( പി) നമ്പർ 132 /2013 / തൊഴിൽ നമ്പർ സർക്കാർ ഉത്തരവ് പ്രകാരം പുറപ്പെടുവിച്ച 
എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ദുരിതാശ്വാസ പദ്ധതി സംബന്ധിച്ച വിജ്ഞാപനത്തിൽ 
വകുപ്പ്3 (1) പ്രകാരം പ്ലാന്റേഷനുകളിൽ തൊഴിലാളിയായിരിക്കെ മരണമടയുന്ന 
തൊഴിലാളികളുടെ കുടുംബത്തിലെ നിയ മാ നു സ ത മായ ഒരു അവകാശിക്ക് 
നൽകേണ്ടുന്നതായ ധനസഹായം സംബന്ധിച്ച് സംഭവിച്ച തെറ്റ് തിരുത്തുന്നതിന് 
സർക്കാർ തീരുമാനിച്ചു . 


മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറ വേറ്റു ന്ന തിന് ഉദ്ദേ ശിച്ചു കൊ ണ്ടു ള്ള താണ് ഈ 
വിജ്ഞാപനം. 


